Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg . No. KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


- 


GOVERN 


d 


- 
കേരള 


സർക്കാ 


b 


VMENT OF 


ക്കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 മാർച്ച് 1 
1st March 2016 

1191 കുംഭം 11 
17th Kumbham 1191 
1937 ഫാൽഗുനം 11 
11th Phalguna 1937 


Vol. V 


No . 


Thiruvananthapuram, 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


എറണാകുളം സബ് രജിസ്ട്രാഫീസിൽ 
നിന്നും പരസ്യം ചെയ്യുന്നത് 


കേരള സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ കണയന്നൂർ 
താലൂക്കിൽ പാലാരിവട്ടം ദേശത്ത്കൃഷ്ണമോഹനം വീട്ടിൽ 
കൃഷ്ണൻ നായർ മകൻ ബിജു , കെ . ആർ. എന്ന യാൾ 
എഴുതി വച്ച തായി അവകാശപ്പെടുന്ന ഒരു വിൽപ്രതം 
രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിനുവേണ്ടി ടി വിൽപത്രത്താൽ 
അധികാരം സിദ്ധിച്ച ടി ബിജു , കെ . ആർ. ഭാര്യ ടിയിൽ 
താമസം പ്രീതിമോഹൻ, ആർ. ഈ ആഫീസിൽ 7 - 12 - 2015- ൽ 
ഹാജ രാ ക്കുകയുണ്ടായി. ടി വി ൽ പ ത ത്തോ ടൊപ്പം 
വിൽപത കർത്താ വായ മേൽപ്പറഞ്ഞ ബിജു , കെ . ആർ. 
മരണപ്പെട്ടു പോയി എന്നു തെളിയിക്കുന്നതിനുള്ള മരണ 
സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയുണ്ടായി. ടി വിൽപതം 3 -ാം 
പുസ്തകം P19 / 2015 -ാം നമ്പായി സ്വീകരിച്ചിട്ടുള്ളതും ടി 
വിൽപ്രതം സംബന്ധിച്ച് ആദ്യ വിചാരണ 2016 മേയ് മാസം 
31 -ാം തീയതി ചൊവ്വാഴ്ച പകൽ 11 മണിക്ക് എറണാകുളം 


സബ് രജിസ്ട്രാരാഫീസിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരി 
ക്കുന്നതാകുന്നു . ആകയാൽ ടി വിൽപതം രജിസ്റ്റർ ചെയ്ത 

കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
തർക്കമോ ഉള്ളപക്ഷം വിചാരണ ദിവസമായ 2016-ാമാണ്ട് 
മേയ് മാസം 31 -ാം തീയതി നേരിട്ടോ നിയമപ്രകാരം അധികാര 
പ്പെടുത്തിയ വക്കീൽ മുഖാന്തിരമോ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ട തും അതി നു ശേഷം വരുന്ന 
ആക്ഷേപങ്ങളോ തർക്കങ്ങളോ ഗൗനിക്കുന്നതല്ലാത്തതുമാകുന്നു . 


എറണാകുളം, 
5 - 1 - 2016 . 


(ഒപ്പ്) 
സബ് രജിസ്ട്രാർ. 


